File No.HEALTH-F2/31/2020-HEALTH 
G.O.(Rt)No.857/2020/H&FWD 


lop 


CELEBRATING 
THE MAHATMA 





സംഗ്രഹം 


ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്‌ - സംസ്ഥാനത്ത്‌ കോവിഡ്‌ -19 നിയന്ത്രണം - ഹോം ക്വാറന്റൈന്‍, പരിശോധ 


നാ നടപടി ക്രമങ്ങള്‍ - വിശദമായ മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ സംബന്ധിച്ച്‌ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


ആരോഗ്യ കുടുംബക്ഷേമ (എഫ്‌ ) വകുപ്പ്‌ 


DocumentNumber# Dated,Thiruvananthapuram, 10/05/2020 


സൂചന 08.05.2020 ലെ എക്സ്പേര്‍ട്ട്‌ കമ്മിറ്റി മീറ്റിംഗിന്റെ മിനിട്‌സ്‌. 


ഉത്തരവ്‌ 


കേരളത്തിലേയ്ക്ക്‌ ഇതര സംസ്ഥാനത്തുനിന്നുള്ള മലയാളികളുടെ മടങ്ങിവരവ്‌ ആരംഭിച്ചതിനെ തുടര്‍ന്ന്‌ 
കോവിഡ്‌ വ്യാപന ഭീഷണി നിലനില്‍ക്കുന്നതിനാല്‍ സംസ്ഥാനത്തെ ഹോം ക്വാറന്റൈന്‍ മാര്‍ഗ്ഗരേഖകള്‍ പുതുക്കി 
ഉത്തരവാകേണ്ടത്‌ അത്യാവശ്യമാണ്‌. പരിമിതമായ സകര്യങ്ങള്‍ ഉള്ള ഇന്‍സ്റ്റിറ്റുഷണല്‍ ക്വാറന്റൈന്‍ 
കേന്ദ്രങ്ങള്‍ രോഗവ്യാപനത്തിന്‌ വഴിവച്ചേക്കാമെന്നും അതിനേക്കാള്‍ മെച്ചം കേരളത്തില്‍ ആദ്യ രണ്ട്‌ ഘട്ടങ്ങളില്‍ 
വളരെ ഫലപ്രദമായി നടപ്പാക്കിയ ഹോം ക്വാറന്റൈന്‍ സംവിധാനം കര്‍ശനമായ മേല്‍നോട്ടത്തിലും കേരളത്തില്‍ 
എത്തിച്ചേരുന്നവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഉറപ്പാക്കിയും നടപ്പാക്കുന്നതാണ്‌ ഉചിതമെന്ന്‌ സുചന 
പ്രകാരം എക്സ്പേര്‍ട്ട്‌ കമ്മിറ്റി ശിപാര്‍ശ ചെയ്തിട്ടുണ്ട്‌. സര്‍ക്കാര്‍ ഇക്കാര്യം പരിശോധിക്കുകയും ശിപാര്‍ശ 
അംഗീകരിക്കുകയും ചെയ്ത്‌ താഴെപ്പറയും പ്രകാരം വിശദമായ ഉത്തരവ്‌ പൂറപ്പെടുവിക്കുന്നു. 


(2) ഇതര സംസ്ഥാനത്തുനിന്നും മടങ്ങിവരുന്ന എല്ലാവരെയും വൈദ്യ പരിശോധനയ്ക്കു വിധേയമാക്കേണ്ടതും 
രോഗലക്ഷണമുള്ളവരെ തുടര്‍ പരിശോധനകള്‍ക്കും ചികിത്സയ്ക്കമായി കോവിഡ്‌ ആശുപത്രിയില്‍ 
പ്രവേശിപ്പിക്കേണ്ടതുമാണ്‌. ആര്‍.:്റി.പി.സി.ആര്‍. പരിശോധന ഫലം നെഗറ്റീവ്‌ ആകുന്നവരെയും, വൈദ്യ 
പരിശോധനാ സമയത്ത്‌ രോഗലക്ഷണങ്ങള്‍ പ്രകടിപ്പിക്കാത്തവരേയും 14 (പതിനാല്‌) ദിവസത്തേയ്ക്ക്‌ ഹോം 
ക്വാറന്റൈനില്‍ അയക്കേണ്ടതാണ്‌. ഇങ്ങനെ ഹോം ക്വാറന്റൈനില്‍ പാര്‍പ്പിക്കപ്പെടുന്നവര്‍ പിന്നീട്‌ 
രോഗലക്ഷണങ്ങള്‍ പ്രകടിപ്പിക്കുകയാണെങ്കില്‍ അവരെ ആര്‍.്റി.പി.സി.ആര്‍. പരിശോധനയ്ക്ക്‌ വിധേയമാക്കേണ്ടതും 
തുടര്‍ നടപടികള്‍ കൈക്കൊള്ളേണ്ടതുമാണ്‌. 


(3) ഇന്ത്യയ്ക്കകത്ത്‌ നിന്ന്‌ വരുന്ന എല്ലാപേര്‍ക്കും താഴെപ്പറയുന്ന പ്രകാരം 14 ദിവസത്തെ ഹോം ക്വാറന്റൈന്‍ 
കര്‍ശനമായി നടപ്പാക്കേണ്ടതാണ്‌. എന്നാല്‍ അതേസമയം ഇങ്ങനെ എത്തുന്ന വ്യക്തികളുടെ വീട്ടില്‍ 
ഹോം ക്വാറന്റൈന്‍ നിബന്ധനകള്‍ പാലിക്കാന്‍ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കില്‍ അവര്‍ക്ക്‌ സര്‍ക്കാര്‍ 
നിശ്ചയിച്ചിട്ടുള്ള ഹോട്ടലുകളില്‍ പെയിഡ്‌ ക്വാറന്റൈന്‍ സാകര്യമോ, സര്‍ക്കാര്‍ ഏര്‍പ്പെടുത്തുന്ന ഇന്‍സ്റ്റിറ്റൂുഷണല്‍ 
ക്വാറന്റൈന്‍ സാകര്യമോ സ്വീകരിക്കാവുന്നതാണ്‌. 


(4) ഹൊം ക്വാറന്റൈന്‍ കൃത്യമായി പാലിക്കപ്പെടുന്നതിന്‌ താഴപ്പറയുന്ന മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ കര്‍ശനമായി 
നടപ്പിലാക്കേണ്ടതാണ്‌. 


(൭) സ്വന്തം വാസസ്ഥലത്ത്‌ പ്രത്യേകമായി ഒരു മുറിയും അനുബന്ധമായി ഒരു ബാത്ത്റൂമും ഉള്ള വ്യക്തികള്‍ക്ക്‌ 
മാത്രമേ ഹൊം ക്വാറന്റൈന്‍ അനുവദിക്കാന്‍ പാടുള്ള. ഈ സൌകര്യങ്ങള്‍ മാര്‍ഗ്ഗരേഖ പ്രകാരം ലഭ്യമാണോ എന്ന 
വസ്തൃത സ്ഥലത്തെ ആരോഗ്യ തദ്ദേശസ്വയം ഭരണ, ആഭ്യന്തര വകുപ്പ്‌ ഉദ്യോഗസ്ഥരുടെ ഒരു ടിം പരിശോധന 
നടത്തി ഉറപ്പുവരുത്തേണ്ടതാണ്‌. മാര്‍ഗ്ഗരേഖ പ്രകാരം സൌകര്യം ലഭ്യമല്ലെങ്കില്‍ അവര്‍ക്ക്‌ സര്‍ക്കാര്‍ നിശ്ചയിച്ചിട്ടുള്ള 
ഹോട്ടലുകളില്‍ പെയിഡ്‌ ക്വാറന്റൈന്‍ സാകര്യമോ, സര്‍ക്കാര്‍ ഏര്‍പ്പെടുത്തുന്ന ഇന്‍സ്റ്റിറ്റൂുഷണല്‍ ക്വാറന്റൈന്‍ 
സൌാകര്യമോ അനുവദിക്കാവൃന്നതാണ്‌. 


(2) ക്വാറന്റൈനിലുള്ള വ്ൃക്തി വീട്ടിലെ മുതിര്‍ന്ന വ്ൃക്തികള്‍/ മറ്റ്‌ രോഗബാധയുള്ള വ്യക്തികള്‍ എന്നിവരുമായി 
യാതൊരുവിധത്തിലും സമ്പര്‍ക്കത്തില്‍ ഏര്‍പ്പെടാന്‍ പാടുള്ളതല്ല. 


(൦) നേരത്തെ തീരുമാനിച്ച പ്രകാരം ആരോഗ്യ, തദ്ദേശസ്വയം ഭരണ, ആഭ്യന്തര വകുപ്പ്‌ ഉദ്യോഗസ്ഥരുടെ ഒരു ടീം 
ഇവരെ നിരീക്ഷണത്തില്‍ വെക്കേണ്ടതാണ്‌. 


File No.HEALTH-F2/31/2020-HEALTH 
G.O.(Rt)No.857/2020/H&FWD 


(d) ഹൊം ക്വാറന്റൈന്‍ ചട്ടങ്ങള്‍ അനുസരിച്ചകൊളളാമെന്ന്‌ വ്യക്തിയുടെ സമ്മതപത്രം ആവശ്യമാണ്‌. 


(ല്‍) ആരോഗ്യ വകുപ്പിന്റെ മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ പാലിക്കപ്പെടാത്തപക്ഷം ഇത്‌ തെറ്റിക്കുന്ന വ്യക്തിയെ പകര്‍ച്ചവ്യാധി 
നിയന്ത്രണ ഓര്‍ഡിനന്‍സ്‌, മറ്റ്‌ അനുബന്ധ സര്‍ക്കാര്‍ ഉത്തരവുകള്‍ എന്നിവയുടെ വ്യവസ്ഥകള്‍ പ്രകാരം 
ക്വാറന്റൈന്‍ കേന്ദ്രങ്ങളിലേയ്ക്ക്‌ മാറ്റേണ്ടതാണ്‌. 


( 5 ) പതിനാലു ദിവസത്തെ ഹൊം ക്വാറന്റൈന്‍ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ശുപാര്‍ശകള്‍ 
അനുബന്ധത്തില്‍ കാണുക. 


(6) നിലവിലുള്ള പരിശോധനാ നടപടിക്രമം താഴെപ്പറയും പ്രകാരം തുടരുന്നതാണ്‌. 


( ൭ ) യാത്രാചരിത്രമുള്ളവരില്‍ കോവിഡ്‌-19 രോഗലക്ഷണമുള്ളവരെ ആര്‍.ടി.പി.സി.ആര്‍. പരിശോധന 
നടത്തേണ്ടതാണ്‌. 


(0) നിലവില്‍ നിരീക്ഷണത്തിന്റെ എഴാം ദിവസം ആര്‍.ടി.പി.സി.ആര്‍. പരിശോധന നടത്തേണ്ടതാണ്‌ എന്ന 
നിബന്ധന പിന്‍വലിക്കുന്നു. 


(൦) നിലവില്‍ രോഗം ബാധിക്കാന്‍ സാധ്യത ഉള്ള വിഭാഗങ്ങളില്‍ സെന്റിനല്‍ സര്‍വൈലന്‍സ്‌ റാന്‍ഡം 
സാമ്പ്ളിംഗ്‌ മുഖേന നടത്തുന്നുണ്ട്‌. ഇതിനുപുറമേ കേരളത്തില്‍ മടങ്ങിയെത്തിയിട്ടുള്ള, യാത്രാ ചരിത്രമുള്ള 
രോഗലക്ഷണമില്ലാത്ത വ്യക്തികളില്‍ നിന്നും റാന്‍ഡം സാമ്പ്ളിംഗ്‌ മുഖേന ആര്‍.ടി.പി.സി.ആര്‍. പരിശോധന 
(പൂള്‍ഡ്‌ സാമ്പ്ളിംഗ്‌ വഴി) നടത്തുന്നതാണ്‌. ഐ.സി.എം.ആര്‍. നിന്നും ആന്റി ബോഡി ടെസ്റ്റ്‌ കിറ്റ്‌ 
ലഭ്യമാകുന്നതുവരെ ഇതു തുടരും. ആന്റി ബോഡി ടെസ്റ്റ്‌ കിറ്റ്‌ ലഭ്യമായാല്‍ മേല്‍പ്പറഞ്ഞ മുന്‍ഗണനാ വിഭാഗങ്ങളില്‍ 
നിരീക്ഷണം ആന്റി ബോഡി ടെസ്റ്റ്‌ വഴി നടപ്പിലാക്കും. ആന്റി ബോഡി ടെസ്റ്റ്‌ കിറ്റ്‌ വഴി പരിശോധനാ ഫലം 
പോസറ്റീവ്‌ ആകുന്ന വൃക്തികളെ ആര്‍.ടി.പി.സി.ആര്‍. പരിശോധന വഴി രോഗ സ്ഥിരീകരണം നടത്തും. 


( ഠ ) ആര്‍.ടി.പി.സി.ആര്‍. പരിശോധന വഴി രോഗ സ്ഥിരീകരണം നടത്തുന്നവര്‍ക്ക്‌ നിലവില്‍ ഒന്നിടവിട്ട 
ദിവസങ്ങളിലാണ്‌ തുടര്‍ പരിശോധനകള്‍ ക്രമീകരിച്ചിട്ടുള്ളത്‌. ഇതിനുപകരം രോഗം സ്ഥിരീകരിച്ച്‌ ഏഴാം ദിവസം 
മുതല്‍ തുടര്‍ പരിശോധനാ സാമ്പിളുകള്‍ അയച്ചാല്‍ മതിയാകും. 


(By order of the Governor) 
RAJAN NAMDEV KHOBRAGADE 
പ്രിന്‍സിപ്പല്‍ സെക്രട്ടറി 


ആരോഗ്യ വകുപ്പു ഡയറക്ടര്‍, തിരുവനന്തപുരം 

മെഡിക്കല്‍ വിദ്യാഭ്യാസ ഡയറക്ടര്‍, തിരുവനന്തപുരം 

മിഷന്‍ ഡയറക്ടര്‍, നാഷണല്‍ ഹെല്‍ത്ത്‌ മിഷന്‍. 

എല്ലാ ജില്ലാ കളക്ടര്‍മാര്‍/ എല്ലാ ജില്ലാ മെഡിക്കല്‍ ഓഫീസര്‍മാര്‍ക്കും (ആരോഗ്യ വകുപ്പ്‌ ഡറക്ടര്‍ വഴി) 
മാനേജിംഗ്‌ ഡറക്ടര്‍, കേരള മെഡിക്കല്‍ സര്‍വ്വീസസ്‌ കോര്‍പ്പറേഷന്‍, തിരുവനന്തപുരം. 
അക്കാണ്ടന്റ്‌ ജനറല്‍ (എ&ഇ/ആഡിറ്റ്‌) , തിരുവനന്തപൂരം. 

ഡയറക്ടര്‍, ഇന്‍ഫര്‍മേഷന്‍ & പബ്ലിക്‌ റിലേഷന്‍സ്‌(വെബ്&ന്യൂ മീഡിയ) വകുപ്പ്‌ 
കരുതല്‍ ഫയല്‍ / ഓഫീസ്‌ കോപ്പി. 

പകര്‍പ്പ്‌.- ബഹു. മുഖ്യമന്ത്രിയുടെ പി.എസ്‌. ന്‌ 

ബഹു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്‌ മന്ത്രിയുടെ പി.എസ്‌. ന്‌ 

ബഹു. റവന്യൂ വകുപ്പ്‌ മന്ത്രിയുടെ പി.എസ്‌. ന്‌ 

ബഹു. തദ്ദേശ സ്വയം ഭരണ വകുപ്പ്‌ മന്ത്രിയുടെ പി.എസ്‌. ന്‌ 

ചീഫ്‌ സെക്രട്ടറിയുടെ സ്പെഷ്യല്‍ സെക്രട്ടറിയ്ക്ക്‌ 

ആഭ്യന്തര വിജിലന്‍സ്‌ സെക്രട്ടറിയുടെ പി.എ. യ്ക്ക്‌ 

ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പ്‌ സെക്രട്ടറിയുടെ പി.എ. യ്ക്ക്‌ 


റവന്യൂ വകുപ്പ്‌ പ്രിന്‍സിപ്പല്‍ സെക്രട്ടറിയുടെ പി.എ. യ്ക്‌. 
വ്യവസായ വകുപ്പ്‌ പ്രിന്‍സിപ്പല്‍ സെക്രട്ടറിയുടെ പി.എ. യ്ക്‌. 


തദ്ദേശ സ്വയം ഭരണ വകുപ്പ്‌ പ്രിന്‍സിപ്പല്‍ സെക്രട്ടറിയുടെ പി.എ. യ്ക്‌. 


File No.HEALTH-F2/31/2020-HEALTH 


G.O.(Rt)No.857/2020/H&FWD 


നഗരകാര്യ വകുപ്പ്‌ വകുപ്പ്‌ പ്രിന്‍സിപ്പല്‍ സെക്രട്ടറിയുടെ പി.എ. യ്ക്ക്‌. 


ആരോഗ്യ വകുപ്പ്‌ പ്രിന്‍സിപ്പല്‍ സെക്രട്ടറിയുടെ പി.എ. യ്ക്‌. 


Forwarded /By order 
ified 


Signature Not 









Digitally signed by UMAR D 
Date: 2020.0541 9 3 
Reason: യി 


File No.HEALTH-F2/31/2020-HEALTH 
G.O.(Rt)No.857/2020/H&FWD 


അനുബന്ധം 


കുറ്റമറ്റരീതിയിലുള്ള ഹോം ക്വാറന്റൈന്‍ ഉറപ്പവരുത്തന്നതിനുള്ള മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ 


(1) ക്വാറന്റൈനിലുള്ള വ്യക്തി വീട്ടിനുള്ളില്‍ പ്രത്യേകമായ ശുചിമുറിയോടു കൂടിയ മുറിയില്‍ തന്നെ വസിക്കേണ്ടതും, 
ആ മുറിയോ ശുചിമുറിയോ ക്വാറന്റൈന്‍ കാലാവധി കഴിയും വരെ മറ്റാരും ഉപയോഗിക്കാന്‍ പാടുള്ളതഠുമല്ല. 


(2) ക്വാറന്റൈനിലുള്ള വ്യക്തിയുമായോ അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്തൃക്കളുമായോ ഒരു സാഹചര്യത്തിലും 
വീട്ടിലെ മുതിര്‍ന്ന വ്യക്തികള്‍, ഹൈപ്പര്‍ ടെന്‍ഷന്‍, ദീര്‍ഘകാല പ്രമേഹം, ഹൃദ്രോഗം, കിഡ്‌നി, കരള്‍ രോഗം, 
ദീര്‍ഘകാല ശ്വാസകോശ രോഗങ്ങള്‍ ആസ്ത്‌ തുടങ്ങിയവ, രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകള്‍ 
കഴിക്കുന്നവര്‍ എന്നിവര്‍ സമ്പര്‍ക്കത്തില്‍ ഏര്‍പ്പെടാന്‍ പാടുള്ളതല്ല. 


( 3 ) ക്വാറന്റൈനിലുള്ള വ്യക്തിയെ സഹായിക്കാന്‍/ പരിചരിക്കുവാന്‍ 18-50 വയസ്സിനിടയ്ക്കള്ള പൂര്‍ണ്ണ 
ആരോഗ്യവാനും മറ്റ്‌ അസുഖങ്ങള്‍ ഒന്നും തന്നെ ഇല്ലാത്തതുമായ ഒരു കെയര്‍ ടേക്കര്‍ ആവശ്യമാണ്‌. 


വീടിനുള്ളില്‍ രോഗികള്‍ വസിക്കേണ്ട മുറിയില്‍ 


* ശുചിമുറികള്‍ അനുബന്ധമായിട്ടുള്ള മുറികളാണ്‌ രോഗികള്‍ക്കുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്‌. 
* ഇവ നല്ലരീതിയില്‍ വായുസഞ്ചാരമുള്ളതും, എ.സി. ഇല്ലാത്തതുമായിരിക്കണം. 
* മുറിയിലെ ജനാലകള്‍ വായുസഞ്ചാരത്തിനായി തുറന്നിടേണ്ടതാണ്‌. 


വീടിനെ സംബന്ധിച്ച പൊതുനിബന്ധനകള്‍ 


x 


രോഗി താമസിക്കുന്ന വീട്ടിലേയ്ക്ക്‌ സന്ദര്‍ശകര്‍ പാടില്ല. 


x 


രോഗി താമസിക്കുന്ന വീട്ടിലെ അംഗങ്ങള്‍ ആരും തന്നെ സമീപത്തെ പ്രാഥമിക ആരോഗ്യകേന്ദ്രത്തിലെ 
മെഡിക്കല്‍ ഓഫീസറുടെ അനുമതിയോടുകൂടി മാത്രമേ പുറത്ത്‌ പോവാന്‍ പാടുള്ള. 


* ഇവര്‍ ഹാന്‍ഡ്‌ വാഷ്‌, മാസ്ക്‌ എന്നിവ വീട്ടിനുള്ളില്‍ ഉപയോഗിക്കേണ്ടതും സാമൂഹ്യ അകലം പാലിക്കേണ്ടതുമാണ്‌. 


ക്വാറന്റൈനിലുള്ള വൃക്തി സ്വീകരിക്കേണ്ട മുന്‍കരുതലുകള്‍ 


x 


ക്വാറന്റൈനിലുള്ള വ്യക്തി മുറിയില്‍ തുടരേണ്ടതും ഭക്ഷണം കഴിക്കുന്നതിനുപോലും പുറത്തേയ്ക്ക്‌ വരാന്‍ 
പാടുള്ളതുമല്ല. ആഹാരശേഷം അവര്‍ ഉപയോഗിച്ച പാത്രങ്ങള്‍ സ്വയം കഴുകി വൃത്തിയാക്കേണ്ടതും അവരുടെ 
മുറിയ്ക്ക്‌ പുറത്ത്‌ സൂക്ഷിക്കേണ്ടതുമാണ്‌. 

*ക്വാറന്റൈനിലുള്ള വ്യക്തിയുടെ ലഗേജ്‌ ഉള്‍പ്പെടെ എല്ലാ വസ്തരക്കളും ആ വ്യക്തി തന്നെ കൈകാര്യം 
ചെയ്യേണ്ടതും യാതൊരു കാരണവശാലും മറ്റൊരു വ്യക്തി അവ കൈകാര്യം ചെയ്യാന്‍ പാടുള്ളതുമല്ല. 


* കുടുംബത്തിലെ മറ്റ്‌ അംഗങ്ങള്‍ ആരും തന്നെ വ്യക്തി ഉപയോഗിക്കുന്ന മുറിയില്‍ പ്രവേശിക്കുവാന്‍ പാടുള്ളതല്ല. 
രോഗിയെ പരിചരിക്കുന്ന ആള്‍ അത്യാവശ്യ ഘട്ടങ്ങളില്‍ മാത്രം മുറിയില്‍ പ്രവേശിക്കാവുന്നതാണ്‌. 


* മൂക്കും വായും മാസ്ത്‌ ഉപയോഗിച്ച്‌ മറക്കേണ്ടതാണ്‌ (പ്രത്യേകിച്ച്‌ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും) 


x 


ഒരു കാരണവശാലും ക്വാറന്റൈനിലുള്ള വ്യക്തി 2 മീറ്ററിനുള്ളില്‍ വച്ച്‌ മറ്റൊരു വ്യക്തിയുമായി സമ്പര്‍ക്കത്തില്‍ 
ഏര്‍പ്പെടാന്‍ പാടുള്ളതല്ല. 

* ആരോഗ്യ വകുപ്പധികൃതരുടെ ഫോണ്‍ കോളുകള്‍ക്ക്‌ കൃത്യമായ മറൂപടി നല്‍കേണ്ടതാണ്‌. ഇവരോടുതന്നെ 
സംശയനിവാരണം നടത്തേണ്ടതുമാണ്‌. 


File No.HEALTH-F2/31/2020-HEALTH 
G.O.(Rt)No.857/2020/H&FWD 


x 


ചെറിയ രീതിയിലുള്ള രോഗ ലക്ഷണങ്ങള്‍ പ്രകടിപ്പിക്കുകയാണെങ്കില്‍ തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ 
ഡോക്ടറുമായി ഫോണില്‍ ബന്ധപ്പെടേണ്ടതാണ്‌. 


x 


യാതൊരു കാരണവശാലും ആരോഗ്യ വകുപ്പധികൃതരുടെ അനുമതി കൂടാതെ ചികിത്സയ്ക്ക്‌ ആണെങ്കില്‍ പോലും 
വീടിനു പുറത്ത്‌ പോവാന്‍ പാടുള്ളതല്ല. 


ക്വാറന്റൈനിലുള്ള വ്യക്തിയെ പരിചരിക്കുന്നവര്‍ സ്വീകരിക്കേണ്ട മുന്‍കരുതലുകള്‍. 


x 


പരിചരിക്കുന്നവര്‍ ഒരു കാരണവശാലും വീട്‌ വിട്ട്‌ പുറത്ത്‌ പോവാന്‍ പാടുള്ളതല്ല. 


* ഇവര്‍ മറ്റ്‌ കുടുംബാംഗങ്ങളെ പരിചരിക്കുവാന്‍ പാടുള്ളതല്ല. 


x 


ക്വാറന്റൈനിലുള്ള വ്യക്തി താമസിക്കുന്ന മുറിയില്‍, അത്യാവശ്യ ഘട്ടങ്ങളില്‍ മാത്രം പരിചരിക്കുന്ന വ്യക്തി 
കയറാന്‍ പാടുള്ള. 


x 


അങ്ങനെ കയറേണ്ടിവരുന്ന സന്ദര്‍ഭങ്ങളില്‍ ഇവര്‍ സര്‍ജിക്കല്‍ മാസ്തം ഗ്ലാസ്സും ഉചിതമായ രീതിയില്‍ ധരിച്ചു 
എന്ന്‌ ഉറപ്പുവരുത്തേണ്ടതാണ്‌. 


x 


ഒരു തവണ ഉപയോഗിച്ചശേഷം മാസ്തം ഗ്ലാസ്സും ഉപേക്ഷിക്കേണ്ടതും ഒരു കാരണവശാലും വീണ്ടും 
ഉപയോഗിക്കാന്‍ പാടുള്ളതുമല്ല. 


* മുറിയില്‍ നിന്ന്‌ ഇറങ്ങിയ ശേഷവും രോഗിയുടെ പരിചരണശേഷവും ഉടന്‍തന്നെ കൈകള്‍ സോപ്പും വെള്ളവും 
ഉപയോഗിച്ച്‌ കഴുകിയെന്ന്‌ ഉറപ്പ്‌ വരുത്തേണ്ടതാണ്‌. 


x 


മുറിക്കുള്ളിലെ കതകിന്റെ പിടികള്‍, ടേബിളുകള്‍, സ്വിച്ചുകള്‍ മുതലായ ഒരു പ്രതലത്തിലും സ്പര്‍ശിക്കാന്‍ 
പാടുള്ളതല്ല. 


x 


രോഗ ലക്ഷണങ്ങള്‍ ഉണ്ടാകുന്നോ എന്ന്‌ സ്വയം നിരീക്ഷിക്കേണ്ടതും ഏറ്റവും ചെറിയ തരത്തിലെങ്കിലും 
അതുണ്ടാകുന്ന പക്ഷം അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെയോ മറ്റ്‌ പ്രാദേശിക പൊതുആരോഗ്യ 
സ്ഥാപന അധികാരികളെയോ അറിയിക്കേണ്ടതാണ്‌. 


മറ്റ്‌ കുടുംബാംഗങ്ങള്‍ സ്വീകരിക്കേണ്ട മുന്‍കരുതലുകള്‍ 


x 


കുടുംബാംഗങ്ങളില്‍ പ്രായമായവരോ മറ്റ്‌ രോഗങ്ങളോ ഉള്ളവര്‍ ക്വാറന്റൈന്‍ കാലാവധി കഴിയുന്നതുവരെ 
മറ്റൊരു വീട്ടിലേയ്ക്ക്‌ മാറുന്നതാണ്‌ അഭികാമ്യം. 


x 


ക്വാറന്റൈനിലുള്ള വ്യക്തി താമസിക്കുന്ന അതേ വീട്ടില്‍ തന്നെ കഴിയുന്നവര്‍ കാലാവധി കഴിയുന്നതുവരെ വീടിന്‌ 
പുറത്തേയ്ക്ക്‌ പോകാന്‍ പാടുള്ളതല്ല. 


x 


കുടുംബാംഗങ്ങളില്‍ ഒരു വ്യക്തി തന്നെ സ്ഥിരമായി ക്വാറന്റൈനിലുള്ള വ്യക്തിയെ പരിചരിക്കേണ്ടതും മറ്റാരും 
തന്നെ ഒരു കാരണവശാലും ഈ വ്യക്തിയുമായി സമ്പര്‍ക്കത്തിലേര്‍പ്പെടാന്‍ പാടുള്ളതല്ല. 


x 


പാത്രങ്ങളൊ തുണികളൊ മൊബൈല്‍ ഫോണ്‍ പോലുള്ള മറ്റ്‌ വസ്തുക്കളോ പങ്കിടരുത്‌. 


* എല്ലാ കുടുംബാംഗങ്ങളും കൈകള്‍ സോപ്പും വെള്ളവും ഉപയോഗിച്ച്‌ കഴുകേണ്ടതാണ്‌. 


x 


കുടുംബാംഗങ്ങള്‍ വാതിലിന്റെ പിടികള്‍, സ്വിച്ചുകള്‍ എന്നിങ്ങനെ ക്വാറന്റൈനിലുള്ള വ്ൃക്തി സ്പര്‍ശിക്കുവാന്‍ 
സാധ്യതയുള്ള പ്രതലങ്ങള്‍ സ്പര്‍ശിക്കുന്നത്‌ ഒഴിവാക്കണം. 


x 


ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങള്‍ ഉണ്ടാകുന്നുണ്ടോ എന്ന്‌ സ്വയം നിരീക്ഷിക്കുകയും, അതുണ്ടാകുമ്പോള്‍ 
തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെയോ മറ്റ്‌ പ്രാദേശിക പൊതുആരോഗ്യ സ്ഥാപന അധികാരികളെയോ 
ബന്ധപ്പെടേണ്ടതാണ്‌. 


മാലിന്യങ്ങളുടെ സമാഹരണം 
* മുറിക്കുള്ളില്‍ തന്നെ ഇതിനായി 3 ബക്കറ്റുകള്‍ സൂക്ഷിക്കേണ്ടതാണ്‌. 


x 


മലിനമായ തുണികള്‍, ടവവലുകള്‍ മതലായവ ബ്ലീച്ച്‌ ലായിനി ഉപയോഗിച്ച്‌ അണുനാശനം വരുത്തേണ്ടതും കഴുകി 


File No.HEALTH-F2/31/2020-HEALTH 
G.O.(Rt)No.857/2020/H&FWD 


ഉണക്കി ഉപയോഗിക്കേണ്ടതുമാണ്‌. 
x 


മലിനമായ മാസ്തൃകള്‍, പാഡുകള്‍, ടിഷ്യൂ എന്നിവ കത്തിക്കേണ്ടതാണ്‌. 


" ആഹാര വസ്ത്ക്കള്‍, മറ്റ്‌ പൊതു മാലിന്യങ്ങള്‍ എന്നിവ ആഴത്തില്‍ കഴിച്ചിടേണ്ടതാണ്‌. 


ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങള്‍ക്ക്‌ 


1056 ലോ/ 0471-2552056 ലോ ദിശയുമായി ബന്ധപ്പെടേണ്ടതാണ്‌. 


